Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERNM 


- 
കേര 


ൾ 


കാർ 


ള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


17th April 2012 
2012 ഏപ്രിൽ 17 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 16 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 



നമ്പർ 


28th Chaithra 1934 
1934 ചൈതം 28 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


നമ്പർ കളി ഉപകരണങ്ങളുടെ 

- പേര് 


എണ്ണം ടിക്കറ്റിന്റെ 

- നിരക്ക് 


- 


1 


മെറിഗോറൗണ്ട് 


ബേബി ട്രെയിൻ 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ എം .ഇസഡ്.( ഇ ) - 1058/ 2012 . 

2012 ഏപ്രിൽ 3. 
തിരു വ ന ന്ത പുരം മ്യൂസിയം മൃഗ ശാ ലാ വകുപ്പിലെ 
കുട്ടികളുടെ പാർക്കിനോട് ചേർന്നുള്ള മിനി അമ്യൂസ്മെന്റ് 
പാർക്ക് 1- 5 -2012 മുതൽ 30 - 4 - 2014 വരെ രണ്ടു വർഷത്തേക്ക് 
താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മേലാദായ 
ത്തിന് പ്രവർത്തിപ്പിക്കുന്നതിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട 
പരിചയ സമ്പന്നരായ കരാറുകാരുടെ സീൽവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അമ്യൂസ്മെന്റ് പാർക്കിൽ നിലവിലുള്ള 
ഉപകരണങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. 


ഹോഴ്സറൈഡ് 


ക്യാറ്റ്റൈഡ് 


-- എല്ലാ റൈഡുകൾക്കും മൊത്തമായി 15 -ം ഓരോ 
റൈഡുകൾക്കും പ്രത്യേകമായി 5 ആണ് ടിക്കറ്റ് നിരക്ക് 
നിശ്ചയിച്ചിട്ടുള്ളത്. 


നിബന്ധനകൾ 


1. മേൽ വിവരിച്ച ഉപകരണങ്ങളിൽ ഏതെങ്കിലും കേടായിട്ടു 

ഉണ്ടെങ്കിൽ ആയത് തത്സമയം ഡയറക്ടർക്ക് റിപ്പോർട്ട് 
ചെയ്യേണ്ടതാണ്. 
2 . അമ്യൂസ്മെന്റ് പാർക്കിനു വേണ്ടി ഉപയോ ഗി ക്കുന്ന 

വൈദ്യുതിയുടെ ചാർജ്ജ് കോൺട്രാക്ടർ അടയ്ക്കേണ്ടതാണ്. 
3. പാർക്കിന്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി 

മുതൽ വൈകുന്നേരം 7 മണിവരെയായിരിക്കും. 
4. അ മ്യൂ സ് മെന്റ് പാർക്കിലെ കഷ്ട ന ഷ് ട ങ്ങൾക്ക് 

കോൺട്രാക്ടർ ബാദ്ധ്യസ്ഥനായിരിക്കും. 
- ദർഘാസുകൾ മ്യൂസിയം മൃഗശാല വകുപ്പ്, തിരുവനന്തപുരം, 
പിൻ - 695 033 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ടെൻഡർ 
ഫോമുകൾ 18 - 4 - 2012 മുതൽ 23 - 4 - 2012 - ന് വൈകുന്നേരം 3.30 
വരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 25 - 4- 2012 - ന് ഉച്ചയ്ക്ക് ശേഷം 
3 മണിവരെയാണ്. അന്നേദിവസം 3.30 - ന് ദർഘാസുകൾ സമർപ്പി 
ച്ചവരുടേയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടേയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ തുറക്കുന്നതിനുമുമ്പ് 
25 - 4- 2012, 2 മണിക്ക് ചിൽഡ്രൻസ് പാർക്കിന്റെ നടത്തിപ്പിനായി 
പരസ്യലേലം നടത്തുന്നതായിരിക്കും. അതിനുശേഷം ദർഘാസു 
കൾ തുറക്കുന്നതും ലേലത്തിലും ദർഘാസിലും ഏതിലാണോ 
കൂടു തൽ തുക ക്വാട്ട് ചെയ്തിരിക്കു ന്നത് ആ വ്യക്തിക്ക് 
ലേലം/ ദർഘാസ് ഉറപ്പിച്ച് കൊടുക്കുന്നതുമായിരിക്കും. ലേലം/ 
ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി ഉത്തരവ് ലഭിച്ചാലുടൻ 
പകുതി തുക ഓഫീസിൽ ഒടുക്കി രസീത് വാങ്ങേണ്ടതാണ്. 
ബാക്കി പകുതിമൂന്നുമാസത്തിനകം ഓഫീസിൽ ഒടുക്കിയാൽ 
മതിയാകും. ദർഘാസിൽ പങ്കെടുക്കുന്നവർക്കെല്ലാവർക്കും 
നിരതദ്രവ്യം കൂടാതെതന്നെ ലേലത്തിലും പങ്കെടുക്കാവുന്നതാണ്. 
അല്ലാ ത്ത വർ തത്സമയം നിര തദവ്യം കെട്ടിവച്ച് മാത്രമെ 
ലേലത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകു . 

- ടെൻഡർ ഫോറം ആവശ്യമുള്ളവർ ഡയറക്ടർ, മ്യൂസിയം 
മൃഗ ശാല വകുപ്പിന്റെ പേരിൽ അപേക്ഷ നൽകേ ണ്ട തും 

ഫോമിന്റെ വില യായ 1, 500 - വാറ്റും ഡ്യൂപ്ലിക്കേറ്റിന് 
- 750 - വാറ്റും ഒടുക്കേണ്ടതുമാ ണ് . ടെണ്ടർ ഫോമുകൾ 

കൈമാറാ വു ന്ന തില്ല . കൂടാതെ ക്വാട്ട് ചെയ്ത തുകയുടെ 
ലേലത്തിനുള്ള ഒരു ശതമാനം നിരതദ്രവ്യമായി ഡയറക്ടർ, 
മ്യൂസിയം ആന്റ് സൂ എന്ന പേരിൽ മാറാവുന്ന ഡി . ഡി .- യും 
ടെണ്ടർ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനെ 
ലേലത്തിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ മ്യൂസിയം 
മ ഗ ശാല വകു പ്പിന്റെ ഓഫീസിൽനിന്നും ( പവർ ത്തി 
ദിവസ ങ്ങ ളിൽ ഓഫീസ് സമയത്ത് അറി യാ വു ന്ന താ ണ് . 
ടെണ്ടറിനെ സംബന്ധിച്ച് തീരു മാ ന മെ ടു ക്കു ന്ന തിനുള്ള 
പൂർണ്ണ അധികാരം മ്യൂസിയം മൃഗ ശാ ല ഡയറക്ടറിൽ 
നിക്ഷിപ്ത മാ യി രിക്കും. ലേലത്തിന്റെ എല്ലാ നിയമങ്ങളും 
വ്യവസ്ഥകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. അടങ്കൽ 
തുക ഏകദേശം 8 , 00, 000 ആയിരിക്കും. 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


(ഒപ്പ്) 
- ഡയറക്ടർ. 


